Government of Kerala 
കേരള സർക്കാർ 

2008 


Reg . No. ogl.mmud 
KL / TV (N )/12 / 2006 - 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


18th November 2008 


Vol LU 


THIRUVANANTHAPUDU 
THIRUVANANTHAPURAM , TUESDAY 

1 


18th November 18 


No . 


No . 


beo53 ) 


lojami 


, aby 


27th Karthika 1930 
1930 . . 27 


nous | 46 


PART III 
Stores Purchase 


Collegiate Education Department 

TENDER NOTICE 


No . A6 - 2540 /2008 - 09 /GCW . 29th October 2008 . 

Sealed tenders are invited for the supply of 
Chemicals and Lab Equipments to the following 
Departments of Government College for Women , 
Thiruvananthapuram for the year 2008 - 09 , 


29- 11-2008 at 2 p . m . Tenders received after the 
date and time will not be accepted under any 
circumstances . Tenders received within the time 
stipulated above would be opened on 29 - 11- 2008 
at 3 p . m . in the presence of such of the tenderers or 
their authorized representatives who may be present 
at that time. 


Si. 
No . 


Nameof the Department 


Amount 


Rs. 


1 Botany 
2 Chemistry 
3 Home Science 
4 Industrial Microbiology 
5 Mathematics 
6 Music 
7 Physics 
8 Psychology 
9 Zoology 
10 General Liabrary 


35 ,000 
53 ,500 
35 , 000 
30, 000 
11, 578 
15 ,000 
43,000 
20 ,000 
35 ,000 
10,000 


The intending tenderers can have the prescribed 
intended forms on demand from the college office 
between 10 a , m . to I P . m . on all working days 
on payment of Rs. 400 + VAT . Duplicate tender 
form , if required will be issued at Rs. 200 + VAT . 
Those who are intending- to obtain the sameby post 
should submit their request together with a self 
addressed and stamped envelop affixing postage stamp 
of worth Rs. 50. The cost of tender forms once 
remitted will not be refunded under any circum 
stances. The tender forms are not transferrable . 


Cheques, Postage Stamps, and Postal Orders will 
not be accepted towards the cost of tender forms por 
the forms be sent by V . P . P . Kerala stamp paper 
will be supplied to the tenderers outside the State 
in case they request for the same and remit 
separately Rs. 50 being the cogt of Stamp Paper 
and Rs. 30 towards postage . Money Order alone 
will be accepted for this purpose. 


Total 


2, 88 ,078 


Note - The price to be quoted 

be inclusive of all taxes . 


in the tender must 


The list of required chemicals and Lab 
equipments will be supplied along with the tender 
forms. 

The tender should be submitted as tender 
No. A6 / 2540 / 2008 -09/GCW dated 29 - 10 -2008 for the 
supply of Chemicals and Lab equipments to the 
Departments of Botany, Chemistry , Home Science , 
IMB, Maths, Music , Physics, Psychology, Zoology , 
and General Library and addressed to the Principal , 
Government College for Women . Thinivananthamuram 
50 as to reach the undersigned on or before 


തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിലെ 
ചുവടെപ്പറയുന്ന ഡി പ്പാ ർ ട്ടു മെ ൻ റു ക ളി ലേ ക്ക് 
കെമിക്കൽസും ലാബ് ഉപകരണങ്ങളും വിതരണം 
യ്യുന്നതിന് സീൽ ചെയ്ത ടെൻഡറുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . 


( കമ 
നമ്പർ 


ഡിപ്പാർട്ടുമെൻറിൻറ 

പേര് 


തുക 
(രൂപ) 


35 , 000 
53 ,500 
35 , 000 
30,000 


ബോട്ടണി 
കെമിസം( ടി 

ഹോം സയൻസ 
4 ഇൻഡസ്ട്രിയൽ 

a ( കാബയോളജി 
മാസം 
6 മാസിക 
1 ഫിസിക്സ 
ഞെക്കാളജി 
9 സുവോളജി 
10 ജനറൽ ലൈബറി 


11 , 578 
15 , 000 
43 ,000 
20 , 000 
35 , 00: 0 
10, 000 


8 


The tenders should be superscribed « Tender 
for the supply of Computers, Laboratory 
Equipments and Chemicals for Rs. 1 ,75, 000 
under Development of Library and Laboratory 
Scheme 2008 -09 (Plan )" and addressed to 
the Principal , Government College, Kottayam 
Nattakom P . O ., Kottayam -686 013 . Last date for 
the receipt of tender is 2 p . m . on 28 -11-2008 , 
Late tenders will not be accepted . The tenders will 
be opened at 3 p . m . on 28 - 11 - 2008 in the presence 
of such tenderers or their authorized representatives 
who may be present at that time . 

Intending tenderers may on application to the 
Principal, Government College , Nattakom P . O . , 
Kottayam obtain the requisite tender forms on which 
tenders should be submitted . Application 
for the tender form should be accompanied 
by a cash remittance of Rs. 450 (including tax ) 
which is the price fixed for a form and which 
is not refundable under any circumstances . 
Demand Draft for Rs. 450 on the local branch 
of SBT drawn in favour of the Principal , 
Government College , Kottayam and self addressed 
Stamped cover should be enclosed with the 
application for tender forms to be sent by post. 
Tender forms are not transferable . Sale of tender forms 
will be closed at 1 p . m . on 28 - 11 -2008 . Cheques or 
stamps will not be accepted towards the cost of 
tender forms. Duplicate tender forms, if required will 
be issued at Rs. 225 ( including tax ) per copy . 


ആകെ 


2 ,88,078 


ടെണ്ടറുകൾ 29 -11 - 2008 ഉച്ചയ്ക്ക് 12 മണിക്ക് 
മുമ്പായി ലഭിക്കത്തക്കവിധം തിരുവനന്തപുരം സർക്കാർ 
വനിതാ കോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ 
അയയ്ക്കേണ്ടതാണ്. കവറിൻറെ പുറത്ത് ടെണ്ടർ നമ്പർ 
എ6/ 2540/2008-09 സവ, കോ , തീയതി 29-10-2008 
എന്നും അതിനു പുറമെ വിവിധ ഡിപ്പാർട്ടുമെൻറു 
കൾക്ക് ലാബ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന 
തിനായി എന്നും രേഖപ്പെടുത്തിയിരിക്കണം. വൈകി 
ലടിക്കുന്ന ടെണ്ടർ യാതൊരു കാരണവശാലും സ്വീകരി 
ക്കുന്നതല്ല . ആവശ്യമുള്ള വിശദീകരണങ്ങൾ ടെണ്ടർ 

ഫോറത്തിനോടൊപ്പം നൽകുന്നതാണ്. ടെണ്ടറുകൾ 
ലഭിക്കേണ്ട അവസാന തീയതി 29- 11 - 2008 ഉച്ചയ് 
2 മണി. 

- ടെണ്ടറുകൾ 29 -11-2008- ന് ഉച്ചയ്ക്ക് 3 മണിക്ക 
ടെണ്ടറുകാരുടെയോ അവർ ചുമതലപ്പെടുത്തുന്നവരു 
ടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ് . ടെണ്ടർ 
ഫോറത്തിന്റെ വില 400 രൂപ് + വരാറുമാണ്. 
ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർക്ക് (പാത്തി 
ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 
1 മണിവരെ കോളേജ് ഓഫീസിൽനിന്നും ലഭിക്കുന്ന 
താണ്. ടെണ്ടർ ഫോറം തപാലിൽ വേണ്ടവർ 
ഫോറത്തിന്റെ വിലയോടൊപ്പം തപാൽ ചാർജ്ജും 
( 50 രൂപയുടെ സ്റ്റാമ്പ് പതിപ്പിച്ച കവർ സഹിതം) 
അയയ്ക്കേണ്ടതാണ്. മണിയോർഡർ ഫാമിൽ ടെണ്ടർ 
ഫാറം ലഭിക്കേണ്ടവർ മൽവിലാസം വ്യക്തമായി 
എഴുതേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിനുവേണ്ടി അയച്ച 
തുക ഒരു കാരണവശാലും മടക്കി നൽകുന്നതല്ല . ടെണ്ടർ 
ഫോറം കൈമാററം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . 

തപാൽ സ്റ്റാമ്പ്, ചെക്ക്, പോസ്റ്ററൽ ഓർഡർ 
മുതലായവ ടെണ്ടർ ഫോറത്തിന്റെ വിലയായി സ്വീകരി 
ക്കുന്നില്ല . ഡ്യൂപ്ലിക്കേററ് ടെണ്ടർ ഫോറത്തിന് 
200 രൂപ + വാറ്റ് നൽകേണ്ടതാണ്. 


The rate quoted should be valid up to 
31- 3 -2009 . An Agreement in the prescribed form 
in Kerala Government Stamp Paper worth Rs. 50 
should be enclosed with the tender, Demand Draft 
for Rs. 1 , 750 ( 1 % of total cost ) on the local branch 
of SBT /SBI drawn in favour of the Principal, 
Government College, Kottayam should be submitted 
along with the tender as Earnest Money Deposit . 


സൂചന : - ഉപകരണങ്ങളുടെ വില എഴുതുമ്പോൾ 

അത് നികുതിയടക്കം ഉളളതായിരിക്കണം. 


കോട്ടയം ഗവൺമെൻറ് കോളേജിൽ 2008 - 09 
സാമ്പത്തികവർഷം 1 , 75 ,000 രൂപയുടെ കമ്പ്യൂട്ടറുകളും 
ലാബറട്ടറി ഉപകരണങ്ങളും കെമിക്കലുകളും നൽകു 
ന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസുകൾക്ക് പുറത്ത് 2008 -09 സാമ്പത്തിക 
വർഷം കമ്പ്യൂട്ടറുകളും ലാബറട്ടറി ഉപകരണ 
ങ്ങളും കെമിക്കലുകളും നൽകുന്നതിനുളള ദർഘാസ് 
എന്നെഴുതി പ്രിൻസിപ്പാൾ , ഗവണ്മെൻറ് കോളേജ്, 

കോട്ടയം, നാട്ടകം പി , ഒ ., പിൻ- 686 013, കോട്ടയം 
എന്ന വിലാസത്തിൽ അയച്ചുതരേണ്ടതാണ്. 
ദർഘാസുകൾ 2008 നവംബർ മാസം 28 -ാം തീയതി 
പകൽ 2 മണിവരെ സ്വീകരിക്കുന്നതാണ്. താമസിച്ചു 
കിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
2008 നവംബർ മാസം 28 -ാം തീയതി പകൽ 3 മണിക്ക് 
ദർഘാസുകാരോ അംഗീകത പ്രതിനിധികളാ 
ഹാജരുണ്ടെങ്കിൽ അവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 

ദർഘാസ് ഫോറം 2008 നവംബർ മാസം 28 -ാം 
തീയതി പകൽ 1 മണിവരെ കോളേജ് ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. തപാലിൽ ദർഘാസ് ഫോറം 
ലഭിക്കേണ്ടവർ ഫോറത്തിന്റെ വിലയായ 250 രൂപയുടെ 
( നികുതി ഉൾപ്പെടെ) ഡിമാൻറ് ( ഡാഫ്റവും തപാൽ 
സ°Oറാമ്പ് ഒട്ടിച്ച മേൽവിലാസം എഴുതിയ കവർ 
സഹിതം അപേക്ഷ നൽകേണ്ടതാണ്. ദർഘാസ 
ഫോറത്തിന്റെ വില ഒരു കാരണവശാലും തിരികെ 


Government College for 
Women , Thiruvananthapuram . 


( Sd .) 
Principal , 


SHORT TENDER NOTICE 
No. A3- 1323 /2008 , 

| 13th October 2008. 
Sealed tenders are invited for the supply o 
Computers , Laboratory Equipments and Chemicals 
for Rs. 1, 75 ,000 under Development of Library 
and Laboratory Scheme 2008 -09 ( Plan ) to 
Government College, Kottayam . 


നൽകുന്നതല്ല . ദർഘാസം ഫോറങ്ങൾ കൈമാററം 
ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെം 
വിൽപ്പന 28 -il-2008 പകൽ 1 മണിക്ക് അവസാനി 
ക്കുന്നതാണ്. 

- ചെക്കുകൾ , ഡ്രാഫ്റ്ററുകൾ , പോസ്ററൽ കാർഡ 
റുകൾ , സ്റാമ്പുകൾ എന്നിവ ഫോറത്തിന്റെ വില 
യായി സ്വീകരിക്കുന്നതല്ല . ഫോറം വി , പി , പി . 
ആയി അയയക്കുന്നതല്ല . ഡിക്കേററ ജർഘാസ് 
ഫോറത്തിന്റെ വില ( നികുതി ഉൾപ്പെടെ) 225 രൂപ 
ആയിരിക്കും. 


ദർഘാസിൽ കാണിക്കുന്ന നിരക്കുകൾക്ക് 2009 
മാർച്ച് 31 വരെ പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. 
ദർഘാസം ഫോറത്തിനോടൊപ്പം അൻപതുരുപ് 
വിലയുളള മുദ്രപ്പത്രത്തിൽ ഉടമ്പടിയും നിരതഭവ്യ 
ായി 1 , 750 രൂപയുടെ ഡിമാൻറ° " ഡാഫ്റ്ററും 
നൽകണ്ടതാണ് 


Government College , 
Kottayam . 


| Ed .) , 
Principal 


SHORT TENDER NOTICE 

(2| 2008 -09) 
No . A5 -1204188 / Vol , VIII, 

29th October 2008. 
Scaled tenders are invited for the supply of 2 . 4 KVA Generator with Silencer of reputed brand for 
the use of Government College, Madappally . 

Tenders should be superscribed « Tender for the supply of 2 . 4 KVA Generator with Silencer under 
CDC Scheme" and addressed to the Principal, Government College, Madappally , Madappally College P . O . 
Pin - 673 102 , Kozhikode District . Late tenders will not be accepted . The tenders will be opened at 
3 p . mn . on 28 -11- 2008 in the presence of such tenderers or their authorized representative who may be 
present at that time. 

Intending tenderers may on application to the Principal, Government College, Madappally , 
Madappally College P . O . , Pin -673 102, Kozhikode District , obtain requisite tender forms on which tenders 
should be submitted . Application for tender forms should be accompanied by a cash remittance of 
Rs . 450 (400 + VAT 50) which is the price fixed for a form and which is not refundable under any 
circumstances. The tender forms are not transferable . Sale of tender forms will be closed at 2 p . m . 
on 28 - 11 -2008 . Cheques, Drafts , Postage Stamps etc . , will not be accepted towards the cost of forms nor 
will the forms be sent per V . P . P . Duplicate tender forms if required will be issued at Rs . 225 
( 200 + VAT 25 ) per copy . 

CONDITIONS 
1 . Every tenderer who has not registered with the State Government Stores Purchase Department 

should remit 1 % of the total cost quoted as EMD . The EMD can be paid by way of 

TDR /DD etc . 
2. Demand Drafts, towards E . M . D . should be in favour of Principal, Government College , 

Madappally and drawn on the State Bank of Travancore , Vatakara . 
3 . The articles should be supplied to the College at the expense of the supplier . 
4 . The price quoted should be inclusive of all taxes and duties. 
5 . Every tenderer should sign preliminary agreement in the Stamp Paper worth Rs . 50 . 
6 . The successful tenderers should sign an agreement in Kerala Government Stamp Paper worth 

Rs. 50 and deposit 5 % of the cost of articles purchased as security deposit. 
7 . The Principal reserves the right to reject the tenders without assigning any reason . 

ഗവൺമെൻ കോളേജ് മടപ്പള്ളിയിലേക്കു 2007 -08 വർഷാ ആ സ ! . ഡ 1 , സി , ഫണ്ട് ഉപയോഗിച്ച 
സൈലൻസറോടുകുടിയ 2 . 4 കെ പി . എ . ജനറററർ വിതരണം ചെയ്യുന്നതിന് സീൽ ചെയ്ത ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസുകൾ അയയ്ക്കുന്ന കവറിനുപുറത്ത് സി , ഡി , സി , സ്കീമിൽ ജനറേററർ വിതരണം ചെയ്യുന്ന 
തിനുളള ദർഘാസുകൾ എന്നെഴുതേണ്ടതാണ്. ദർഘാസുകൾ പ്രിൻസിപ്പാൾ , ഗവൺമെൻറ് കോളേജ്, മടപ്പളളി, 
മടപ്പള്ളി കോളേജ് പോസ്ററ് , പിൻ - 673 

പിൻ -673 102 , കോഴിക്കോട് ജില്ല എന്ന വിലാസത്തിൽ അയയ്ക്ക ണതാണ് 
നിചിത സമയപരിധിക്കുശേഷം സമ ർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്ന അല്ല . 28-11- 2008 -ാം തീയതി 
ഉച്ചയ്ക്ക് 3 മണിക്ക് ഹാജരാകുന്ന ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധിയുടെയോ സാന്നിധ്യത്തിൽ 
തുറക്കുന്നതാണ്. 

- താൽപ്പര്യമുളളവർക്ക് ദർഘാസം ഫോം രൂപ 450 ( നാനൂററി അൻപത് രൂപ) വിലയ്ക്ക് പ്രിൻസിപ്പാൾ , 
ഗവൺമെൻറ് കോളേജ്, മടപ്പള്ളി, മടപ്പളളി കോളേജ പോസ്ററ , പിൻ- 673 102 എന്ന വിലാസത്തിൽ 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ഈ തുക യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . ദർഘാസ് 

ഫോറങ്ങൾ കൈമാററം ചെയ്യാവുന്നതല്ല . ഫോറം 28 - 11- 2008 ഉച്ചയ്ക്ക് 2 മണിവരെ - വാങ്ങാവുന്നതാണ്. 
ചെക്ക്, ഡാഫ്റം ", പാസ്റൽ ഓർഡർ, പോസ്റേറജം സാറാമ്പ് എന്നിവ ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുന്നതല്ല . 225 രൂപ അടച്ച് അവശ്യപ്പെട്ടാൽ ദർഘാസ ഫോറത്തിന്റെ ഡ്യൂപ്ലിക്കേജ് ലഭിക്കുന്നതാണ്. 


നിബന്ധനകൾ 
1 . ടെൽ സമർപ്പിക്കുന്ന സംസ്ഥാന സർവേറാർ പൾസ് വകുപ്പിൽ രജിസ°dർ ചെയ്യാ 

കാർ മൊത്തം കാട്ടു ചെയ്യുന്ന തുകയുടെ 1 % നീരവ്യമായി അടയ്ക്കേണ്ടതാണ്. 
2 . നിദവ്യ ഇനത്തിൽ സമർപ്പിക്കുന്ന ഡാഫ്റ് , എസ്, ബി , ററി., വടകര ശാഖയിൽ മാറാവുന്ന 

തായിരിക്കണം. 
3 . ജനറേറ്ററർ കോളേജിലേക്ക് വിതരണം ചെയ്യേണ്ടതും കയററിറക്കുകൂലി, കടത്തുകൂലി എന്നിവയും 

വിതരണക്കാരൻ വഹിക്കുതാണ്. 
4 . പാട്ടു ചെയ്യുന്ന തുക ബാധകമായ എല്ലാ നികുതികളും ഉൾപ്പടെയായിരിക്കണം. 
5 . 50 രൂപ വിലയുളള . . 

മുപ്പത്രത്തിൽ ടെണ്ടർ ഫോറത്തിൽ കാണിച്ച പ്രകാരമുള്ള ഒരു എം ഗിമെൻറ് 
ദർഘാസിനോടൊപ്പം അടക്കംചെയ്യേണ്ടതാണ്. 
6 . ദർഘാസ് ഉറപ്പിച്ചാൽ 50 രൂപ വിലയുളള കേരള ഗവൺമെന്റ് മുപ്പത്രത്തിൽ നിർദിഷ 

കരാർ ഒപ്പിടേണ്ടതും കരാർ തുകയുടെ 5 % സെക്യൂരിററി ഡെപ്പോസിററായി നൽകേണ്ടതുമാണ്. 
Government College , 

( ed .) , 
Madappally . 

Principal . 


